PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വിജ്ഞാപനം 


No. B1- 4712/ CR - 1 . 


2009 ജൂൺ 30. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ആഫീസിൽ നിന്നും 
കുരിയപ്പോൾ മുസ്ലിം ജമാഅത്ത് അംഗങ്ങളുടെ അറിവിലേ 
ക്കായി പ്രസിദ്ധപ്പെടുത്തുന്നത്. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4712/RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുരിയപ്പോൾ മുസ്ലിം ജമാഅത്തിന്റെ 
കുന്നപത്തു നാട് താലൂക്കിൽ അറക്ക പ്പടി വില്ലേജ്, സർവ്വ 
465 / 4 / 14 - ൽപ്പെട്ട 1 / 2 സെന്റ് ഭൂമിയും ടി വില്ലേജ് സർവ്വ 
303 / 11- ൽപ്പെട്ട 2 സെന്റ് ഭൂമിയും പരസ്പരം ഒത്തു മാറ്റം 
നടത്തുന്നതിന് ടി വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കു 
ന്നു . മേപ്പടി വസ്തുക്കൾ പരസ്പരംഒത്തുമാറ്റം നടത്തുന്നത്തിന് 
ബോർഡ് ഉദ്ദേശിക്കുന്ന തി നാൽ ഒത്തു മാറ്റം സംബന്ധിച്ച് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായ 
ങ്ങളോ നിർദ്ദേശങ്ങളോ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
വി . ഐ . പി . റോഡ്, എറണാകുളം, കൊച്ചി- 17 എന്ന വിലാസ 
ത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും 
അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യാതൊരു കാരണവശാലും 
ബോർഡ് പരിഗണിക്കുന്നതല്ല എന്ന വിവരം ബന്ധപ്പെട്ട എല്ലാ 
വരേയും അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഓഫീസ്, വി. ഐ . പി. റോഡ്, 
കലൂർ, കൊച്ചി. 


- ( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് 

ഓഫീസർ. 


